Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 12/ 2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th March 2009 

2009 മാർച്ച് 24 
| 3rd Chaithra 1930 

1930 ചൈത്രം3 


നമ്പർ 


PART III 
Ground Water Department 


- 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി , ജി ററി . 1138/2009 . 2009 മാർച്ച് 13. - 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ 
തൃശ്ശൂർ ജില്ലാ ആഫീസർ താഴെ പറയുന്ന 
( പ്രവൃത്തികൾക്ക് പരിചയസമ്പന്നരായ കരാറുകാരിൽ 
നിന്നും പ്രവർത്തിയുടെ പേരെഴുതിമുദ്രവച്ച മത്സര 
അടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊളളുന്നു . 
ദർഘാസ്നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 

തുകയും- 24/2009 -ആശ ശുർ ജില്ലയിലെ 
വിവിധ പഞ്ചായത്തുകളിൽ ഹാൻറ് പമ്പാ 

റിപ്പയർ_ രൂപ 2 ,50,000 . 
നിരതദ്രവ്യം രൂപ 6,250 , 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 500 + 

- 12 5 % വാററ് . 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ തീയതിയും 

സമയവും - 25 - 3- 2009, 10 മണി മുതൽ 
- 28- 3- 2009, 1 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും- 28- 3- 2009, 3 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 

28- 3-2009, 4 മണി. 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - 

30 -4 - 2009 . 


മാറു വ്യവസ്ഥകൾ 
1 . പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ആഫീസർ, 

കൂജല വകുപ്പ , സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ ., തൃശ്ശൂ ർ-680 002 എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയ 

ത്തിന്മുൻപ് ലഭിക്കേണ്ടതാണ്. 
2 . ( പവത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 

( പവിത്തി സമയങ്ങളിൽ പൂങ്കുന്നത്തുകള 

ഒാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
3 . സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന 

എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധക 
മായിരിക്കും. 
ഒടhed bദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും, 
5 . ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസം 

ആകുകയാണെങ്കിൽ തൊട്ടടുത്ത ( പവർത്തി 
ദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തു തന്നെ 
ഭർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി , ഒ .. 
- ത ശ ശൂർ. 


( ഒപ്പ് ) , 
ജില്ലാ ഓഫീസർ, 


